: 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 -2012 with RNI 


o 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

| 2013 


Reg . No . രജി. നമ്പർ 
KLITV ( N )/ 634/2012 -14 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


ക്കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


16th July 2013 
2013 ജൂലൈ 16 
25th Ashadha 1935 
- 1935 ആഷാഢം 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


No . C -288/ 2012. 

30th January 2013. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that 
the following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis 
of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 

തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേര് - കുറിച്ചി ല ക്കോട് ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 337 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 30-1-2013 . 
മേൽവിലാസം കുറിച്ചിലക്കോട് ക്ഷീരോൽപാദക സഹകരണ 

സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 337 ( ഡി ) ആപ്കോസ്, 
കുറിച്ചി ല ക്കോട്, കനാൽപാലം, കോട നാട് പി . ഒ ., 

പിൻ - 683 544. 
പോസ്റ്റാഫീസ് കോടനാട്. 


താലൂക്ക് കുന്നത്തുനാട്. 
ജില്ല എറണാകുളം. 
പ്രവർത്തന പരിധി - എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് 

താലൂക്കിൽ കൂവപ്പടി ബ്ലോക്കിൽ കൂവപ്പടി പഞ്ചായത്തിലെ 
5 -ാം വാർഡും, 9 -ാം വാർഡും ഉൾപ്പെടുന്ന കുറിച്ചിലക്കോട് 
പടിഞ്ഞാറ്. റ്റി. ബി . റോഡ്, കീഴില്ലം - കുറിച്ചിലക്കോട് 
റോഡ്, വടക്ക്- പെരിയാർ നദി, കിഴക്ക്-പുഞ്ചക്കുഴിത്തോട്, 
തെക്ക്- കോരമംഗലംപാടം എന്നിവ അതിരുകളായി വരുന്ന 

പ്രദേശം പ്രവർത്തന മേഖല ആയിരിക്കും. 
ബാദ്ധ്യത് ലിമിറ്റഡ് 
അംഗീകൃത ഓഹരി മൂലധനം X 10 ,000 . 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധിഎന്നിവയുടെ 
ആകെ തുക യിൽ നിന്നും സഞ്ചിതമായ നഷ്ട ങ്ങ ൾ 
കുറച്ചാലുള്ള തുകയുടെപത്തിര ട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


